Kerala Gazette No . 50 dated 23rd December 2014 . 
PART I 


GOVERNME 


. 
കരി 


- 


രള സർക്ക 


Sം ,അാൾ 


OF KERALA 


കേരള സർക്കാർ 


സംഗ്രഹം 


പരിസ്ഥിതി വകുപ്പ്-- സംസ്ഥാന മലിനീകരണ നിയന്തണ 
ബോർഡ് പുനഃസംഘടിപ്പിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


പരിസ്ഥിതി ( എ ) വകുപ്പ് 


സ .ഉ . ( 


കെ ) നമ്പർ 14 / 2014 / പരി. 


തീയതി, തിരുവനന്തപുരം, 2014 നവംബർ 19. 


പരാമർശം: (1) സ . ഉ . ( 


കൈ ) നമ്പർ 7/ 11 / പരി. തീയതി 2 - 12- 2011. 


( 2) 


സ . ഉ . ( സാധാ.) നമ്പർ 28 / 14 / പരി. തീയതി 12 - 2 - 2014. 


ഉത്തരവ് 


1974 - ലെ വാട്ടർ ( പ്രിവൻഷൻ ആന്റ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ) ആക്ട് 
1981 - ലെ എയർ ( പ്രിവൻഷൻ ആന്റ്കൺട്രോൾ ഓഫ് പൊല ഷൻ) ആക്ട് 
എന്നിവയിലെ വ്യവസ്ഥകൾ പ്രകാരം 1- 12- 2014- ൽ കാലാവധി അവസാനിക്കുന്ന 
സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് 2 - 12 - 2014 മുതൽ താഴെപ്പറയുന്ന 


അംഗങ്ങളെ ഉൾപ്പെടുത്തി പുനഃ സം ഘ ടിപ്പിച്ച് ഉത്ത ര വാ കു ന്നു . പ്രസ്തുത 


ബോർഡിൽ ചെയർമാന്റെ കാലാവധി ഒരു വർഷവും മറ്റുള്ളവരുടെ കാലാവധി 
3 വർഷവും ആയിരിക്കും. 


G.60 (a)/2014/DTP . 


കമ 


കാറ്റഗറി 


നമ്പർ 


പേര് 


- (1) 


(2) 


- (3 ) 


ശ്രീ . കെ . സജീവൻ 


1 ചെയർമാൻ 

[ സെക്ഷൻ 4 (2 ) (a )] 


നിലവിലെ പുനർ നിയമന 
വ്യവസ്ഥയിൽ ഒരു വർഷം 
തുടരാവുന്നതാണ് 


2 മെമ്പർമാർ 

(1) ജോയിന്റ് സെക്രട്ടറി, എക്സ്ഒഫീഷ്യാ 
സർക്കാർ പ്രതിനിധികൾ ആരോഗ്യ കുടുംബക്ഷേമ 
[ സെക്ഷൻ 4 (2) (b )] വകുപ്പ് 

(2) ചീഫ്കൺസർവേറ്റർ എക്സ് ഒഫീഷ്യാ 
ഓഫ് ഫോറസ്റ്റ് 
(ഇക്കോ ഡെവലപ്പ്മെന്റ്) 
(3) അഡീ. സെക്രട്ടറി, എക്സ്ഒഫീഷ്യോ 

പരിസ്ഥിതി വകുപ്പ് 
( 4) അഡീ. സെക്രട്ടറി, എക്സ്ഒഫീഷ്യാ 

ധനകാര്യ വകുപ്പ് 
(5) ഡയറക്ടർ, ഫാക്ടറീസ് എക്സ്ഒഫീഷ്യാ 
& ബോയിലേഴ്സ് 
ഡിപ്പാർട്ട്മെന്റ് 


( 2 ) 


: 


3 തദ്ദേശ സ്വയംഭരണ (1) ശ്രീ . ടോണിചമ്മണി മേയർ, 
സ്ഥാപന പ്രതിനിധികൾ 

കൊച്ചി കോർപ്പ റേ ഷൻ 
[ സെക്ഷൻ4 ( 2)( c)] | ( 2) ശ്രീ . റോബിൻ പീറ്റർ - മെമ്പർ, 

ജില്ലാ പഞ്ചായത്ത്, 

പത്തനംതിട്ട 
(3) ശ്രീ . എം . മണികണ്ഠൻ പ്രസിഡന്റ്, നേമം ബ്ലോക്ക് 

പഞ്ചായത്ത്, മലയിൻകീഴ് 

പി. ഒ., തിരുവനന്തപുരം. 
(4) ശ്രീ. കെ . ആർ.മുരളീധരൻ ചെയർമാൻ, 

മാവേലിക്കരമുനിസിപ്പാലിറ്റി, 

ആലപ്പുഴ. 
(5) ശ്രീ . കെ . കെ . ജിന്നാസ് പ്രസിഡന്റ്, 

കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്, 
എറണാകുളം. 


42 


- (1) 


(2) 


4 വ്യവസായം/കൃഷി (1) ശ്രീ . പി. സാബു മോഹനൻ സൗപർണ്ണിക , ഉദയ നഗർ, 
മേഖല പ്രതിനിധികൾ 

പുതുശ്ശേരി പി . ഒ ., പാലക്കാട്. 
(അനൗദ്യോഗികം ) | (2) ശ്രീ. യു . അബൂബക്കർ കല്ലാട്ടിൽ ഹൗസ്, 
[ സെക്ഷൻ4(2 )(d )] 

എരമംഗലം പി. ഒ , മലപ്പുറം 
(3) ശ്രീ . കെ . സി . അബു കണ്ണാൻകര, 

ചലുവാരുകണ്ടിയിൽ ഹൗസ്, 

കൊട്ടാരം റോഡ് കോഴിക്കോട്-6. 
5 കമ്പനി/ കോർപ്പറേഷൻ (1) മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് മെഡിക്കൽ 
പ്രതിനിധികൾ 

സർവ്വീസസ് കോർപ്പറേഷൻ 
[ സെക്ഷൻ4(2 ) (e )] 

ലിമിറ്റഡ്, തൈക്കാട്, 

തിരുവനന്തപുരം. 
(2) മാനേജിംഗ് ഡയറക്ടർ ട്രാവൻകൂർ ടൈറ്റാനിയം 

പ്രോഡക്ട്സ് ലിമിറ്റഡ്, 

തിരുവനന്തപുരം- 21. 
- 6 മെമ്പർ സെക്രട്ടറി 

എക്സ്ഒഫീഷ്യാ 
[ സെക്ഷൻ4(2) (f) ] 


ഗവർണ്ണറുടെഉത്തരവിൻ പ്രകാരം, 


ഡോ , നിവേദിത പി. ഹരൻ, 
അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


ചെയർമാൻ, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, തിരുവനന്തപുരം. 
മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, 
തിരുവനന്തപുരം. 
എല്ലാ അംഗങ്ങൾക്കും ( സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മെമ്പർ 
സെക്രട്ടറിമുഖേന). 
പ്രിൻസിപ്പൽഅക്കൗണ്ടന്റ്ജനറൽ ( എ ആന്റ് ഇ /ആഡിറ്റ്), കേരള, തിരുവനന്തപുരം. 
സെക്രട്ടറി, സംസ്ഥാന നിയമസഭ ( ആമുഖ കത്ത്മുഖേന). 
രജിസ്ട്രാർ, കേരള ഹൈക്കോടതി. തിരുവനന്തപുരം. 
ധനകാര്യ വകുപ്പ്/ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്. 
പൊതുഭരണ (എസ്. സി .) വകുപ്പ്. 
പൊതുഭരണ ( പെഷ്യൽ- എ ) വകുപ്പ്. 


13 


